Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


Reg . No. KL / TV ( N )/ 634/ 2018- 20 


GOVERN 


- 
കേരള 


ൽ സർക്ക 


NMENT OF 


കാർ 
KERALA 


4 ) 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 22 
22nd October 2019 

1195 തുലാം 5 
5th Thulam 1195 
1941 ആശ്വിനം 30 
30th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Co -operative Department 


- വകുപ്പ് 73 (3 ) അനുസരിച്ച് അന്തിമമായി സമാപീകരിച്ചുകൊണ്ട് 
പരാമർശം (2) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉത്തരവ് 
പുറപ്പെടുവിക്കുകയും ടി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് 1969- ലെ 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ്74 അനുസരിച്ച് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നതിന് പരാമർശം ( 3 ) പ്രകാരം അമ്പലപ്പുഴ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്യുകയും 
ചെയ്തിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ആലപ്പുഴ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ) - ടെ നടപടിക്രമം 
- ( ഹാജർ: ബി. എസ്. പ്രവീൺ ദാസ്) 
നമ്പർ എ . ഇ .എൽ. 1839 / 2018. 

2019 ആഗസ്റ്റ് 30 . 
വിഷയം : - സഹ ക രണ വകുപ്പ് - സമാപ് തീ ക രണം 

ആലപ്പുഴ ജില്ലാ അംഗൻവാടി വർക്കേഴ്സ് & 
ഹെൽപ്പേഴ്സ് സഹകരണ സംഘം ( ക്ലിപ്തം) 
നമ്പർ എ . 1185 - 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 74 അ നു സ രിച്ച് 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
പരാമർശം : - (1) ഈ ആഫീസിലെ 25 - 10 - 2017 - ലെ 

എച്ച്. എം. 2192/2017 നമ്പർ ഉത്തരവ്. 
(2 ) ലിക്വിഡേറ്ററുടെ 22 - 8- 2019 - ലെ എ . 826/ 

2018 -ാം നമ്പർ ഉത്തരവ്. 
( 3) അമ്പലപ്പുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ 

( ജ ന റൽ) - ടെ 22 - 8 - 2019 - ല 

എ . 820 / 2017 -ാം നമ്പർ കത്ത് . 
എ .1185 -ാം നമ്പർ ആല പ്പുഴ ജില്ലാ അംഗൻവാടി 
വർക്കേഴ്സ് & ഹെൽപ്പേഴ്സ് സഹകരണ സംഘം( ക്ലിപ്തം )- ന്റെ 
പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 


എ .1185 -ാം നമ്പർ ആല പ്പുഴ ജില്ലാ അംഗ ൻ വാടി 
വർക്കേഴ്സ് & ഹെൽപ്പേഴ്സ് സഹകരണ സംഘം ( ക്ലിപ്തം)- ന്റെ 
രജിസ്ട്രേഷൻ 1969- ലെ കേരള സഹകരണ സംഘം നിയമം 
74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്ത ര വാ കുന്നു . സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ 
ലിക്വിഡേറ്റർ മൂന്ന് വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം 
ഈ ആഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ഒപ്പ്) 
( ജനറൽ) ആഫീസ്, 

ജോയിന്റ് രജിസ്ട്രാർ 
ആലപ്പുഴ. 

( ജനറൽ). 


Gaz. No. 42/ 2019 /DTP ( Co - operative ). 


277 


224 


KERALA GAZETTE 


[Part III 


കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


(ഹാജർ: ശ്രീ . വി . പ്രസന്ന കുമാർ) 


( 1 ) 


നമ്പർ എ . ഇ .എൽ./ 656 / 2019 . 


2019 ജൂ 


ലൈ 12. 


വിഷയം: - സമാപ്തീകരണം - കെ 699 രംഗവർത്തിക ഡമാറ്റിക് ആർട്ടിസ്റ്റ് സഹകരണ സംഘം ക്ലിപ്തം- രജിസ്ട്രേഷൻ റദ്ദ് 

ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന (1) 


കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 15- 7 - 2015 - ലെ AEL / 4353/ 15 നമ്പർ ഉത്തരവ്. 


(2) ബഹു . സഹകരണ സംഘം രജിസ്ട്രാറുടെ 26 -4- 2019- ലെ AEL / 2278 /2019 നമ്പർ ഉത്തരവ്. 
(3) മീനച്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 3-1- 2019- ലെ P / 2068/2015 നമ്പർ കത്ത്. 
(4) സംഘം ലിക്വിഡേറ്ററുടെ 13 -7 -2018 - ലെ 1-ാം നമ്പർ തീരുമാനം. 


- കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന കെ 699 രംഗവർത്തിക ഡമാറ്റിക് ആർട്ടിസ്റ്റ് സഹകരണ സംഘം 
പ്രവർത്തനങ്ങൾ നിലച്ചതിനെ തുടർന്ന് സൂചന (1) ഉത്തരവ് പ്രകാരം ലിക്വിഡേഷനിലാണ്. ടി സംഘത്തിൽ മീനച്ചിൽ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ പാലാ യൂണിറ്റ് ഇൻസ്പെക്ടർ ലിക്വിഡേറ്ററായി ചാർജെടുക്കുകയും ലിക്വിഡേഷൻ നടപടികൾ 
നടത്തിവരികയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ലിക്വിഡേഷൻ സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് ലഭിക്കുന്നതിനായി സൂചന (4) പ്രകാരം ലിക്വിഡേറ്റർ തീരുമാനമെടുത്ത്സൂചന (3) പ്രകാരം 
അപേക്ഷ ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി സംഘത്തിന്റെ ലിക്വിഡേഷൻ സംബന്ധിച്ച് നാളിതുവരെയുള്ള നടപടികൾ 
താഴെപറയും പ്രകാരമാണ്. 


- സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള അക്കൗണ്ടുകൾ അവസാനിപ്പിച്ച് ലിക്വിഡേറ്ററുടെ പേരിൽ കോട്ടയം ജില്ലാ സഹകരണ 
ബാങ്കിന്റെ പാലാ മെയിൻ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ച് തുകകൾ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. സംഘത്തിന്റെ ഉടമസ്ഥതയിൽ 
ഉണ്ടായിരുന്ന ഒരു ഫർണിച്ചർ നിയമാനുസൃതം ലേലം ചെയ്ത്തുക മുതൽകൂട്ടി. ജില്ലാ സഹകരണ ബാങ്കിൽ ടി സംഘത്തിന്റെ 
പേരിൽ ഉണ്ടാ യി രുന്ന X 100 - ന്റെ നിക്ഷേപം പിൻവലിച്ച് ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. അഫിലിയേഷൻ 
ഫീസി ന ത്തിൽ അടയ്ക്ക് വാ നു ണ്ടാ യിരുന്ന * 2,175 - ലിക്വി ഡേ ഷൻ ചാർജ്ജിന ത്തിൽ 3 534 -ം യഥാ വിധി അടച്ചു 
തീർത്തിട്ടുള്ളതാണ്. സംഘത്തിന് സർക്കാരിലേക്ക് യാതൊരു വിധ കുടിശ്ശികയും ഇല്ലാത്തതാണ്. തുടർന്ന് ലിക്വിഡേറ്ററുടെ 
അക്കൗണ്ടിൽ ബാക്കി നിൽപ്പുണ്ടായിരുന്ന { 949.45 കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. തുടർന്ന് യാതൊരു 
വിധത്തിലും ഈടാക്കിയെടുക്കാൻ സാധിക്കാത്ത ആസ്തികൾ എഴുതിത്തള്ളിയും , ബാദ്ധ്യതകൾ കണ്ടുകെട്ടിയും 14 - 6 - 2018 - ലെ 
AEL / 4353 / 15 നമ്പരായി കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ അന്തിമ 
പൊതുയോഗം 8- 6- 2019 - ൽ നടത്തിയിട്ടുണ്ട്. ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള വരവു ചെലവു കണക്കുകളും 
ബന്ധപ്പെട്ട രേഖകളും AEL ആഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ളതാണ്. ബഹു . സഹകരണ സംഘം രജിസ്ട്രാറുടെ സൂചന ( 2) 
ഉത്തരവുപ്രകാരം 13 - 7- 2019 വരെ ലിക്വിഡേറ്ററുടെ കാലാവധി ദീർഘിപ്പിച്ച് ഉത്തരവായിട്ടുള്ളതാണ്. ടി സംഘത്തിന്റെ ലിക്വിഡേറ്റർ 
ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ ഇപ്പോഴത്തെ ബാക്കിപത്രം എന്നിവ 
താഴെ പറയും പ്രകാരമാണ്. 


ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിയിലെ ബാക്കിപത്രം 


ബാധ്യത 


തുക 


ആസ്തി 


തുക 


ഓഹരി മൂലധനം ( വ്യക്തികൾ) 


6, 450. 00 


നീക്കിയിരുപ്പ് ബാങ്കിൽ 


3 , 231. 45 


നിക്ഷേപങ്ങൾ ( സ്ഥിരം ) 


20 .700.00 


കിട്ടാനുള്ള പലിശ 


48, 000. 00 


കരുതൽ ധനം (നിക്ഷേപിക്കാനുള്ളത്) 


354. 40 


പലവക 


2 , 442.55 


- 650.00 


അകസാമാനം 


650 . 00 


മറ്റു ഫണ്ടുകൾ: തേയ്മാന ഫണ്ട് 
റിസർവ് ഫോർ ട്രേഡ് 


4 ,265.00 


3576 . 33 


കുറവ് കണ്ട ചരക്കുകൾ 


14 , 361.53 


സംശയാസ്പദമായ കടങ്ങൾക്കും 
ആസ്തികൾക്കുമുള്ള കരുതൽ 


278 


22nd OCT. 2019] 


CO -OPERATIVE DEPARTMENT 


225 


ബാധ്യത 


തുക 


ആസ്തി 


തുക 


റിസർവ്വ് ഫോർ ബുക്ക് 


3, 000. 00 


64,735.65 


അഡ്വാൻസ് സംഘത്തിന് 
വരാനുള്ളത് 


33 ,295. 00 


അറ്റനഷ്ടം 


76,885 .75 


97 . 02 


2 , 186. 00 


10 ,785.20 


കൊടുക്കാനുള്ള പലിശ 
വിദ്യാഭ്യാസ ഫണ്ട് 
സിൽബന്ധി ചിലവും 
തൻചിലവും 
റിസർവ്വ് ഫോർ ക്ലോസിംഗ് സ്റ്റോക്ക് 
റിസർവ്വ് ഫോർ ഇലക്ഷൻ ചാർജ് 
റിസർവ്വ് ഫോർ അഡ്വാൻസ് ഡ്യൂ റ്റു 
റിസർവ് ഫോർ ക്ലോസിംഗ് ക്യാഷ് 
റിസർവ് ഫോർ പെന്റിംഗ് 
വായ്പയ്ക്ക് കിട്ടിയ 
പലിശയ്ക്ക് കരുതൽ 


205. 00 


50 ,544 , 10 


2 ,90 


2, 442 . 55 


48, 000 . 00 


21,842 . 05 


അഡ്വാൻസുകൾ സംഘത്തിന് 
കൊടുക്കേണ്ടവ 


വീതിക്കാത്തെ ലാഭം 


1,911.38 


ആകെ 


2, 10 , 306. 93 


ആകെ 


2 , 10, 306. 93 


നാളിതുവരെയുള്ള വരവ്- ചെലവ് കണക്കുകൾ 


വരവ് 


തുക 


ചെലവ് 


തുക 


3 , 134 . 45 


അഫിലിയേഷൻ ഫീസ് 


2 , 175 .00 


ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ നിന്നും 
പിൻവലിച്ചത് 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


959. 45 


ആകെ 


3 ,134 . 45 


ആകെ 


3 , 134 . 45 


മുന്നിരിപ്പ് 


0 . 00 


നീക്കി ബാക്കി 


0. 00 


ആകെ 


3 , 134.45 


ആകെ 


3 , 134 . 45 


ഇപ്പോഴത്തെ ബാക്കിപത്രം 


ആസ്തി 


തുക 


ബാധ്യത 


തുക 


ഇല്ല. 


ഇല്ല 


ഇല്ല 


ഇല്ല 


- ലിക്വിഡേഷൻ സംബന്ധിച്ച നടപടികൾ എല്ലാം പൂർത്തിയായതിനെ തുടർന്ന് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവ് ലഭിക്കുന്നതിനായി സൂചന (4 ) പ്രകാരം ലിക്വിഡോർ തീരുമാനമെടുത്ത് സൂചന (3) പ്രകാരം മീനച്ചിൽ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ന്റെ ശുപാർശ സഹിതം അപേക്ഷ ഈ ആഫീസിൽ സമർപ്പിച്ചു . മേൽ സാഹചര്യത്തിൽ ലിക്വിഡേഷൻ 
സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതായി എനിക്ക് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാൽ കെ . 699 രംഗവർത്തിക ഡമാറ്റിക് ആർട്ടിസ്റ്റ് 
സഹകരണ സംഘം ക്ലിപ്തം - ന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


കെ . 699 രംഗവർത്തിക ഡമാറ്റിക് ആർട്ടിസ്റ്റ് സഹകരണ സംഘം ക്ലിപ്തം - ന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും, ടി സംഘത്തിന്റെ പേര്, സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും 
ഉത്തരവാകുന്നു . സംഘത്തിന്റെ രജിസ്റ്ററുകളും, രേഖകളും, ലിക്വിഡേറ്റർ 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും, അതിനുശേഷം ഈ 
ആഫീസിന്റെ അനുമതിയോടെ മാത്രം നശിപ്പിക്കാവുന്നതുമാണ്. 


279 


226 


KERALA GAZETTE 


[Part III 


നമ്പർ എ . ഇ .എൽ./ 5042/ 2018. 

2019 ജൂ ലൈ 20. 
വിഷയം: സമാപീകരണം- കെ 695 മീനച്ചിൽ താലൂക്ക്ആട്ടോറിക്ഷാ & മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി സഹകരണ 

- സംഘം ക്ലിപ്തം- രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന (1) കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 24 -7- 2015- ലെ AEL/ 1055/ 2014 നമ്പർ ഉത്തരവ്. 

(2) ബഹു . സഹകരണ സംഘം രജിസ്ട്രാറുടെ 22 - 4- 2019 - ലെ AEL / 2332/ 2019 നമ്പർ ഉത്തരവ്. 
(3) മീനച്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 20 -7- 2019- ലെ P 2420/2015 നമ്പർ കത്ത്. 

(4) സംഘത്തിന്റെ 10 -7 - 2019 - ലെ അവസാന പൊതുയോഗത്തിന്റെ 1 -ാം നമ്പർ തീരുമാനം. 
- കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന കെ 695 മീനച്ചിൽ താലൂക്ക് ആട്ടോറിക്ഷാ & മോട്ടോർ 
ട്രാൻസ്പോർട്ട് തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം പ്രവർത്തനങ്ങൾ നിലച്ചതിനെ തുടർന്ന് സൂചന (1) ഉത്തരവ് പ്രകാരം 
ലിക്വിഡേഷനിലാണ്. ടി സംഘത്തിൽ മീനച്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ പാലാ യൂണിറ്റ് ഇൻസ്പെക്ടർ 
ലിക്വിഡേറ്ററായി ചാർജെടുക്കുകയും ലിക്വിഡേഷൻ നടപടികൾ നടത്തിവരികയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ലിക്വിഡേഷൻ 
സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് ലഭിക്കുന്നതിനായി സൂചന 
(4 ) പ്രകാരം ലിക്വിഡേറ്റർ തീരുമാനമെടുത്ത് സൂചന ( 3) പ്രകാരം അപേക്ഷ ഈ ആഫീസിൽ സമർപ്പിച്ചിരിക്കുന്നു . ടി സംഘത്തിന്റെ 
ലിക്വിഡേഷൻ സംബന്ധിച്ച് നാളിതുവരെയുള്ള നടപടികൾ താഴെപറയും പ്രകാരമാണ്. 

ലിക്വിഡേഷൻ നടപടികളുടെ ഭാഗമായി ക്രമപ്രകാരം ലിക്വിഡേറ്റർ ക്ലെയിം നോട്ടീസ് പുറപ്പെടുവിച്ചുവെങ്കിലും സംഘത്തിലെ 
മുൻ ജീവനക്കാരന്റെ ഒരു ക്ലെയിം മാത്രമാണ് ലഭ്യമായത്. സംഘത്തിന് ആസ്തി ആയിഉണ്ടായിരുന്ന ഫർണിച്ചർ നിയമാനുസൃതം 
ലേലം ചെയ്യുകയും ടി ഇനത്തിൽ ലഭിച്ച ? 1,000 ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് മുതൽക്കൂട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. 
സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ അക്കൗണ്ടുകളിൽ നടപടികൾ അവസാനിപ്പിച്ച് തുകകൾ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് 
മാറ്റിയിട്ടുണ്ട്. ആയതിൽനിന്ന് അഫിലിയേഷൻ ഫീസ് ? 5,200 , ആഡിറ്റ് ഫീസ് ? 17 ,686, സർക്കാർ ഓഹരി ? 5,240 , ലിക്വിഡേഷൻ 
ചാർജ് ? 9,486 എന്നിവ അടച്ചുതീർത്തിട്ടുള്ളതുമാണ്. സംഘത്തിന് ജില്ലാ സഹകരണ ബാങ്കിൽ നിലനിന്നിരുന്ന വായ്പാ കണക്ക്, 
ടി ബാങ്കിൽ ഉണ്ടായിരുന്ന ഓഹരിതുകയുമായി തട്ടികിഴിച്ച് അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. സംഘത്തിന്റെമുൻ ജീവനക്കാരന് പി . എഫ് 
ഇന ത്തിൽ ? 2, 52, 375 -ാം ശമ്പളകുടിശ്ശിക ഇന ത്തിൽ ? 53,755 -ം നൽകി. തുടർന്ന് ലിക്വി ഡേ റ്റർ ചാർജ്ജ് എടുത്ത 
തീയതിയിലെ ബാക്കിപത്രത്തിൽ, ലിക്വിഡേറ്റർക്ക് യാതൊരു കാരണവശാലും ഈടാക്കിയെടുക്കാൻ സാധിക്കാത്ത ആസ്തികൾ 
എഴുതിത്തള്ളിയും ബാദ്ധ്യതകൾ കണ്ടുകെട്ടിയും കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 20- 2-2019 - ലെ 
AEL / 1055 / 2014 പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ്. സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 10 - 7- 2019 - ൽ നടത്തിയിട്ടുണ്ട്. ടി സംഘത്തിന്റെ 
നാളിതുവരെയുള്ള വരവു ചെലവു കണക്കുകളും ബന്ധപ്പെട്ട രേഖകളും AEL ആഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ളതാണ്. ബഹു . 
സഹകരണ സംഘം രജിസ്ട്രാറുടെ സൂചന (2 ) ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്ററുടെ കാലാവധി 23 - 7 - 2019 വരെയുണ്ട്. ടി സംഘ 
ത്തിന്റെ ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപതം നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ ഇപ്പോഴത്തെ 
ബാക്കിപത്രം എന്നിവ താഴെ പറയും പ്രകാരമാണ്. 


ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിയിലെ ബാക്കിപത്രം 


ബാധ്യത 


തുക 


ആസ്തി 


- തുക് 

₹ 


ഓഹരി 


91, 320 . 00 


കൈവശം 


40 .35 


വായ്പ ജില്ലാ സഹകരണ ബാങ്ക് 


69 , 783. 00 


ബാങ്കിൽ 


31, 321. 32 


നിക്ഷേപം 


41,903.43 


സ്ഥാപനങ്ങളിലെ ഓഹരി 


1, 03 ,200.00 


13 , 454. 48 


കരുതൽ ധനം 


41, 903 . 43 


7, 400 .00 


ജീവനക്കാരുടെ പി. എഫ്. 


1,94,286. 00 


6 , 640.00 
8,765.44 


നിക്ഷേപം 
ആസ്തികൾ 


11,381.00 


84 , 909.00 


1,44, 642 .44 


കരുതൽ ധനം (നിക്ഷേപിക്കാനുള്ളത്) 
മറ്റു ഫണ്ടുകൾ: തേയ്മാന ഫണ്ട് 
ദിവസക്കൂലി- കരുതൽ 
ലോൺ & അഡ്വാൻസ് എക്സസ് പെയ്ഡ് 
ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റിക്ക് 
വകയിരുത്തൽ 
കൊടുക്കാനുള്ള പലിശ 
മറ്റ് ബാദ്ധ്യതകൾ 
അഡ്വാൻസുകൾ 
വീതിക്കാത്തെ ലാഭം 


അഡ്വാൻസുകൾ 
അറ്റനഷ്ടം 


7 ,27,298.21 


83 , 155. 00 


3 ,69, 679 .35 


1,75 , 785 .38 


3 ,01,277 . 67 


ആകെ 


12 , 54 , 072 ,75 


- ആകെ 


12 ,54, 072,75 


280 


22nd Oct. 2019 ] 


CO -OPERATIVE DEPARTMENT 


227 


നാളിതുവരെയുള്ള വരവ്-ചെലവ് കണക്ക് 


വരവ് 


തുക 


ചെലവ് 


തുക 


4 , 47 , 122. 00 


സർക്കാർ ഓഹരി 


5 , 420.00 


ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ നിന്നും 
പിൻവലിച്ചത് 
പലിശ ഇളവ് 


55, 261.00 


ആഡിറ്റ് ഫീസ് 
അഫിലിയേഷൻ ഫീസ് 
DCB cepmd 
വായ്പയുടെ പലിശ 
ലിക്വിഡേഷൻ ചാർജ്ജ് 
ജീവനക്കാരന്റെ പി. എഫ്. 
ശമ്പള കുടിശ്ശിക 


17 , 686 . 00 

5, 200. 00 
69,783. 00 
88 , 678 . 00 

9 ,486, 00 
2 , 52 , 375. 00 

53 ,755. 00 


ആകെ 


5 , 02 , 383 . 00 


ആകെ 


5 ,02, 383.00 


മുന്നിരിപ്പ് 


0 .00 


നീക്കി ബാക്കി 


0.00 


ആകെ 


5 ,02 ,383. 00 


ആകെ 


5 , 02 , 383 . 00 


ഇപ്പോഴത്തെ ബാക്കിപത്രം 


ആസ്തി 


തുക 


ബാധ്യത 


തുക 


ഇല്ല 


ഇല്ല. 


ഇല്ല. 


ഇല്ല 


ലിക്വിഡേ ഷൻ സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ് 
ഉത്തരവ് ലഭിക്കുന്നതിനായി സൂചന (4) പ്രകാരം ലിക്വിഡേറ്റർ തീരുമാനമെടുത്ത് സൂചന (3) പ്രകാരം മീനച്ചിൽ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ)- ന്റെ ശുപാർശ സഹിതം അപേക്ഷ ഈ ആഫീസിൽ സമർപ്പിച്ചു . മേൽ സാഹചര്യത്തിൽ ലിക്വിഡേഷൻ സംബന്ധിച്ച് 
നടപടികൾ പൂർത്തിയായതായി എനിക്ക് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാൽ കെ . 695 മീനച്ചിൽ താലൂക്ക് ആട്ടോറിക്ഷാ & മോട്ടോർ 
ട്രാൻസ്പോർട്ട് തൊഴിലാളി സഹകരണസംഘം ക്ലിപ്തം - ന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്താഴെപറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


കെ . 695 മീനച്ചിൽ താലൂക്ക്ആട്ടോറിക്ഷാ & ട്രാൻസ്പോർട്ട് തൊഴിലാളി സഹ ക ര ണ സംഘം ക്ലിപ്തം- ന്റെ 
രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും, ടി സംഘത്തിന്റെ പേര്, സംഘങ്ങളുടെ 
പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും ഉത്തരവാകുന്നു . സംഘത്തിന്റെ രജിസ്റ്ററുകളും, രേഖകളും, ലിക്വിഡേറ്റർ 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും, അതിനുശേഷം ഈ ആഫീസിന്റെ അനുമതിയോടെ മാത്രം നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാറുടെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 

രജിസ്ട്രാർ ( ജനറൽ) - ടെ ഉത്തരവ് 


നമ്പർ ഒ 2440 / 2017 / ആർ. ഡിസ്. 


2019 ആഗസ്റ്റ് 31. 


വിഷയം: - സമാപ്തീകരണം കേരള പോലീസ് പെൻഷനേഴ്സ് ആന്റ് എംപ്ലോയീസ് വെൽഫയർ സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ എസ്. 474- കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 അനുസരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 
സൂചന: - (1) ഈ ഓഫീസിലെ 11 - 12 - 2017 - ലെ ഒ 2440/ 2017 / കെ . ഡിസ്. നമ്പർ ഉത്തരവ്. 

(2) ഈ ഓഫീസിലെ 28 - 6- 2019- ലെ ഒ 2440 /2017 നമ്പർ ഉത്തരവ്, 

- 16 - 8- 2019- ലെ ഇതേ നമ്പർ ഉത്തരവ്. 
(3) ലിക്വിഡേറ്ററുടെ 30 -8- 2019 - ലെ 2575/ 2017/ കെ . നമ്പർ ഉത്തരവ്. 
(4) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഹോർച്ചിന്റെ 30- 8- 2019- ലെ 2575/ 2017 / കെ . നമ്പർ കത്ത് 


Gaz. No. 42 /2019 /DTP (Co -operative). 


281 


228 


KERALA GAZETTE 


[PART III 


- കേരള പോലീസ് പെൻഷനേഴ്സ് ആന്റ് എംപ്ലോയീസ് വെൽഫയർ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. 474- ന്റെ 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് സൂചന (1) പ്രകാരം ഉത്തരവാകുകയും ലിക്വിഡേറ്ററായി ഹോർച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസിലെ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഇൻസ്പെക്ടർ 10 -1-2018 - ന് ചാർജ്ജടുക്കുകയും ചെയ്തു . സമാപ്തീകരണ നടപടി 
കളുടെ ഭാഗമായി ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ കടധന പട്ടിക പ്രകാരമുള്ള 
ആസ്തികൾ ഈടാക്കുന്നതിനും ബാധ്യതകൾ കൊടുത്ത് തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു . സംഘത്തിന് 
സർക്കാരിലേക്ക് അടയ്ക്കുവാനുള്ള ബാദ്ധ്യതകൾ എഡ്യൂക്കേഷൻ ഫണ്ട്? 2,000, അഫിലിയേഷൻ ഫീസ് ഇനത്തിൽ ? 1,000 
ഉൾപ്പെടെ ആകെ ? 3,000 എഴുതി തള്ളിഉത്തരവായിട്ടുണ്ട്. കൊടുത്തു തീർക്കാൻ സാധ്യമല്ലെന്ന്കണ്ടെത്തിയ ബാധ്യതകളും 
ഈടാക്കാനാവാത്ത ആസ്തികളും ലിക്വിഡേറ്ററുടെ അപേക്ഷയുടേയും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ശുപാർശയുടേയും അടിസ്ഥാന 
ത്തിൽ സൂചന ( 2 ) പ്രകാരം എഴു തി തള്ളി ഉത്ത ര വായി. തുടർന്ന് സംഘ ത്തിന്റെ എ . ഇ .എൽ. ആഡിറ്റ് പൂർത്തി 
യാക്കുകയും നടപടിക്രമങ്ങളും വരവ് ചെലവ് കണക്കുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ അവസാന 
പൊതുയോഗം ഹോസ്ഥർഗ്ഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിൽ 29 - 9 - 2018 - ന് വിളിച്ചു ചേർക്കുന്നതിനുള്ള നോട്ടീസ് 
ചട്ടപ്രകാരം പ്രസിദ്ധീകരിച്ചു . യോഗത്തിൽ സംഘത്തിന്റെ 15 അംഗങ്ങൾ പങ്കെടുത്തു എന്നും ലിക്വിഡേറ്ററുടെ കൈവശം മിച്ചംവന്ന 
ലിക്വിഡേ ഷൻ ഫണ്ട്തുക ? 14,539 കോമൺ ലിക്വിഡേ ഷൻ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ലിക്വിഡേഷൻ ചാർജ്ജ് 
? 29,014 യഥാസ്ഥാനങ്ങളിൽ അടച്ചിട്ടുണ്ടെന്നും ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിക്വിഡേഷൻ നടപടി ക്രമങ്ങൾ 
പൂർത്തീകരിച്ച ശേഷം സംഘത്തിന്റെ കടധന പട്ടിക ചുവടെ ചേർക്കുന്നു. 


ബാധ്യത 


തുക 


ആസ്തി 


തുക 


ഇല്ല . 


ഇല്ല 


ഇല്ല . 


ഇല്ല 


ചാർജ്ജടുത്ത തീയതിയിലെ കട ധന പട്ടിക പ്രകാരമുള്ള മുഴു വൻ ആസ്തികളും ബാധ്യതകളും ചട്ടപ്രകാരം 
ക്രമപ്പെടുത്തിയ തിനുശേഷം സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 അ നു സ രിച്ച് 
സമാപ്തീകരിച്ചുകൊണ്ട് സൂചന ( 3 ) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. 
ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങളും ഉത്തരവും അംഗീകരിച്ചുകൊണ്ട് 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 
അനുസരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് ഉണ്ടാകണമെന്ന് സൂചന (4) പ്രകാരം ഹോസൂർഗ്ഗ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ) ശുപാർശ ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


കേരള പോലീസ് പെൻഷനേഴ്സ് ആന്റ് എംപ്ലോയീസ് വെൽഫയർ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. 474 - ന്റെ 
രജി ട്രേ ഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്ത് കൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ലിക്വിഡേഷൻ സംബന്ധിച്ച് എല്ലാ റിക്കാർഡുകളും ലിക്വിഡേറ്റർ മൂന്ന് വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ 
ഓഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, 
കാസറഗോഡ്. 


- ( ഒപ്പ്) 
സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


282 


